Reg. No. 02 ). Mmið 
KL/ TV (N )/ 12 / 2006 - 2008 


Government of Kerala 
കേരള സർക്കാർ 

2007 


TMENT OF 


OF KEY 


Yoga 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LII 


Vol. LITE 


Į 


Thiruv 


No. 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


21st August 2007 

2007 810, Gom 21 
30th Sravana 1929 
1929 Loovimo 30 


beijo 52 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous Notifications 


Stationery Department 
SHORT TENDER NOTICE 


NO .13026 /D1/2006 /Sty. 


23rd July 2007. 


Sealed tenders are invited for the removal of ‘Waste Paper from all Government Offices and Presses in Kerala 
during 2007 -08. 


EMD 


Sl. No. 


Items 


Tender No. 


Cost of tender form 


Orginal Duplicate 

Rs. Rs. 
(4 (5) 


Amount of 
Solvency 

Rs. 
6 


Rs. 
(7) 


Last date & Time 
fixed for receiving 
of tenders 

(8 ) 


Last date & Time 
fixed for opening 

of tenders 
( 9 


(1) 


(2) 


(3) 


GOVERNMENT PRESSES 


75 /2007- 08 
76 /2007 -08 


416 
416 


208 
208 


3, 00 ,000 
3,00,000 


20 ,000 
20,000 


11-9 - 2007 , 4 p .m . 12 -9 - 2007, 11 a .m . 
11 -9- 2007, 4 p.m . 12 -9-2007, 11 a.m . 


Region — I 

1 Group - I 

2 Group-II 
Region- II 

3 Group -I 

4 Group - II 
Region- III 

5 Group -I 
6 Group - II 


156 


77/2007-08 
78/ 2007 -08 


104 
104 


1,50 ,000 
1,50 ,000 


10 ,000 
10,000 


11 -9 -2007, 4 p .m . 12- 9-2007, 11 a.m . 
11- 9- 2007 , 4 p.m . 12 -9 -2007, 11 a .m . 


156 


104 


79 /2007 -08 
80 /2007-08 


156 
156 


75 ,000 
75,000 


5, 000 
5,000 


11-9 -2007, 4 p.m . 12 -9 - 2007, 11 a.m . 
11-9 - 2007 , 4 p .m . 12 - 9- 2007, 11 a.m . 


104 


- (1) 


(2) 


(3) 


(4) 


(5) 


( 6 


(7) 


(8) 


GOVERNMENT OFFICES 


7 
8 


208 
104 
104 


- 


416 
- 156 

156 
156 
156 
156 
416 


208 


Thiruvananthapuram 81/2007-08 
Kollam 

82/ 2007- 08 
Pathanamthitta 83/ 2007 -08 
Alappuzha 84/2007-08 
Kottayam 

85/ 2007- 08 
Idukki 

86/ 2007- 08 
Ernakulam 

87/2007- 08 
Thrissur 

88/ 2007- 08 
Palakkad 

89/ 2007 -08 
Malappuram 90 /2007-08 
Kozhikode 91/2007-08 
Wayanad 92/2007-08 
Kannur 

93/ 2007- 08 
Kasaragod 94/2007 -08 


1,50,000 

75,000 
75 , 000 
75, 000 
75 , 000 

75,000 
1,50,000 

75, 000 
75,000 
75 ,000 
1, 50,000 

75,000 
75,000 
75,000 


| 10 ,000 

5,000 
5, 000 
5, 000 
5,000 
5, 000 
10 ,000 
5, 000 
5, 000 
5,000 
10, 000 
5, 000 
5,000 
5,000 


13 -9 -2007 , 4 p . m . 14- 9- 2007 , 11 am. 
13 -9- 2007, 4 p. m. 14- 9-2007, 11 a. m . 
13 -9 - 2007, 4 p. m. 14-9-2007, 11 a. m. 
13 -9- 2007, 4 p. m. 14-9-2007, 11 a. m. 
13 -9- 2007 , 4 p. m . 14-9- 2007, 11 a. m . 
13 -9- 2007, 4 p. m. 14-9-2007, 11 a. m. 
13 -9- 2007, 4 p . m . 14- 9-2007 , 11 a. m . 
13 -9- 2007, 4 p. m. 14-9-2007, 11 a. m . 
13 -9-2007, 4 p. m. 14-9-2007, 11 a. m. 
13 -9- 2007, 4 p. m . 14-9 -2007 , 11 a. m . 
13-9-2007, 4 p. m. 14-9-2007, 11 a. m. 
13 -9- 2007, 4 p . m . 14-9-2007, 11 a. m . 
13-9 -2007 , 4 p. m . 14- 9-2007, 11 a. m . 
13 -9- 2007, 4 p. m . 14- 9-2007 , 11 a. m . 


156 


104 


- 156 


104 
208 


17 
18 
19 
20 


416 
156 
156 
156 


104 
104 
104 


The envelope containing the tenders should bear the superscription “ Tender No....................2007 -08 for the Group -1/ 
Group- II Waste Paper Contract for 2007-08” in the... 

...............District/Region Presses and addressed to the 
Controller of Stationery, P . M. G., Thiruvananthapuram- 695 033 . Late tenders will not be accepted . The tenders will be 
opened at the due date and time noted in column No. 9 above in the presence of such of the tenderers or their authorised 
representatives who may be present at that time. 


Intending tenderers may on application to the Controller of Stationery, Thiruvananthapuram - 33 obtain the requisite 
tender forms on which tenders should be submitted . Application for tender form should be accompanied by the price fixed 
for the form in cash or money order and which is not refundable under any circumstances. The tender forms are not 
transferable. Sale of tender forms will be closed 24 hours before the time fixed for opening of tenders . Cheque, Postage 
Stamps etc . will not be accepted towards the cost of forms, nor will be forms send by V. P. P. Duplicate tender forms, if 
required will be issued at the price fixed for. 

All tenders should be accompanied by Solvency Certificate and EMD for the amount noted in column 6 and 7 above . 
The solvency certificate shall be obtained from the Tahsildar of the Taluk in which the tenderer resides and the date of 
which shall be after the date of issue of tender notification . Tenders without preliminary agreement, Solvency Certificate 
and EMD will be rejected outrightly. 

- 2007 - 08 കാലയളവിൽ കേരള സംസ്ഥാനത്തിനകത്തുള്ള വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നും പാഴ്ക്കടലാസ് നീക്കം 
ചെയ്യുന്നതിന് കരാർ നിശ്ചയിക്കുന്നതിലേക്ക് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു . 


ഇനം 


കമ 
നമ്പർ 


ദർഘാസ് 
നമ്പർ 


രൂപ് 


- ദർഘാസ് 

ദർഘാസുകൾ 
ഫാറത്തിന്റെ വില 

- ദർഘാസുകൾ 

സ്വീകരിക്കുന്ന 
സോൾവെൻസി നിരതദ്രവ്യം 

തുറക്കുന്ന 
അസൽ ഡ്യൂപ്ലിക്കേറ്റ് 

അവസാന 
തുക 

തീയതിയും 
രൂപ 

രൂപ 
തീയതിയും 

സമ യ വും 

സമയവും 
(4) 

(5) (6) 
എ . സർക്കാർ പ്രസ്സുകൾ 

- മേഖല - I 


- (1) 


(2) 


(3) 


1 


ഗ്രൂപ്പ്-I 


75 / 2007 - 08 


416 


208 


3 ,00 , 000 


20, 000 


11 - 9 - 2007 , 
4 പി . എം . 


12 - 9 - 2007 , 
11 എ . എം . 


2 


ഗ്രൂപ്പ്- II 


76 / 2007 - 08 


416 


208 - 


208 


3 , 00,000 


20, 000 


11 - 9- 2007, 
4 പി. എം . 


12 - 9 - 2007 , 
11 എ . എം. 


(1) 


( 2) 


മേഖല - II 


3 


ഗ്രൂപ്പ്-I 


77 / 2007 - 08 


156 


156 


104 


104 


1,50,000 


10 , 000 


11 - 9 - 2007 , 
4 പി . എം . 


12 - 9 - 2007 , 
11 എ . എം . 
12 - 9 - 2007 , 
11 എ . എം . 


4 


ഗ്രൂപ്പ്- II 


78/2007 -08 


156 


104 


1,50, 000 


10 ,000 


11 - 9 - 2007, 
4 പി . എം . 


മേഖല -III 


5 


ഗ്രൂപ്പ്-I 


79 / 2007 - 08 


156 


104 


1,50, 000 


5 ,000 


11 - 9 - 2007, 
4 പി . എം . 
11- 9 - 2007 , 
4 പി . എം . 


12 - 9 - 2007 , 
11 എ . എം . 
12 - 9 - 2007 , 
11 എ . എം . 


6 


ഗ്രൂപ്പ്- II 


80 /2007 - 08 


156 


104 


1, 50 , 000 


5 ,000 


- ബി . സർക്കാർ ആഫീസുകൾ 

1, 50 ,000 


| 7 


തിരുവനന്തപുരം 81/ 2007 -08 


416 


208 


10 , 000 


8 


കൊല്ലം 


82 / 2007 - 08 


156 


104 


75, 000 


5 ,000 


9 പത്തനംതിട്ട 


83 /2007 - 08 


156 


104 


75, 000 


5 , 000 


10 


ആലപ്പുഴ 


84 / 2007- 08 


156 


104 


75 ,000 


5, 000 


കോട്ടയം 


85 /2007 - 08 


156 


104 


75 ,000 


5 ,000 


ഇടുക്കി 


86 / 2007 - 08 


156 


104 


75, 000 


5, 000 


- എറണാകുളം 


87 /2007 - 08 


416 


208 


1, 50,000 


10, 000 


തൃശ്ശൂർ 


13 - 9 - 2007, 
4 പി . എം . 
13 - 9 - 2007, 
4 പി. എം . 
13 - 9 - 2007 , 
4 പി . എം . 
13 - 9 - 2007 , 
4 പി . എം . 
13 - 9 - 2007, 
4 പി . എം . 
13 -9 - 2007, 
4 പി . എം . 
13 - 9 - 2007 , 
4 പി. എം . 
13 - 9 - 2007 , 
4 പി . എം . 
13 - 9 - 2007, 
4 പി . എം . 
13 -9 - 2007, 
4 പി . എം . 
13 - 9 - 2007, 
4 പി . എം . 
13 - 9 - 2007, 
4 പി . എം . 
13 - 9 - 2007, 
4 പി . എം . 
13 - 9 - 2007, 
4 പി . എം . 


14 - 9 - 2007 , 
11 എ . എം . 
14 - 9 - 2007 , 
11 എ . എം . 
14 - 9 - 2007 , 
11 എ . എം . 
14 - 9 - 2007, 
11 എ . എം . 
14 - 9 - 2007 , 
11 എ . എം . 
14 - 9 - 2007 , 
11 എ . എം . 
14 - 9 - 2007 , 
11 എ . എം . 
14 - 9 - 2007 , 
11 എ . എം . 
14 - 9 - 2007 , 
11 എ . എം . 
14 - 9 - 2007 , 
11 എ . എം . 
14 - 9 - 2007 , 
11 എ . എം . 
14 - 9 - 2007, 
11 എ . എം . 
14 - 9 - 2007, 
11 എ . എം . 
14 - 9 - 2007 , 
11 എ . എം . 


88 / 2007 - 08 


156 


104 


75, 000 


5,000 


പാലക്കാട് 


89/ 2007 - 08 


156 


104 


| 75, 000 


5 ,000 


മലപ്പുറം 


90 /2007 - 08 


156 


104 


75, 000 


5 ,000 


കോഴിക്കോട് 


91/ 2007 - 08 


416 


208 


1,50,000 


10 , 000 


- വയനാട് 


92 /2007 - 08 


156 


104 


75,000 


5, 000 


കണ്ണൂർ 


93 / 2007 - 08 


156 


104 


75 ,000 


5 ,000 


20 കാസർകോട് 


94 / 2007 - 08 


156 


104 


75 ,000 


5 ,000 


ദർഘാസ് കവറിന്റെ പുറത്ത് ദർഘാസ് നമ്പരും കരാറിന്റെ സ്വഭാവവും രേഖപ്പെടുത്തേണ്ടതാണ്. സ്റ്റേഷനറി കൺട്രോളർ, 
തിരുവനന്തപുരം- 695 033 എന്ന മേൽവിലാസത്തിൽ ദർഘാസുകൾ അയക്കേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. മുകളിൽ കോളം 9 - ൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതികളിൽ നിശ്ചിത സമയത്ത് ദർഘാസുകാരുടേയോ 
അവർ അധികാരപ്പെടുത്തിയ വ്യക്തികളുടെയോ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
- ദർഘാസ് ഫോറം വേണ്ടവർ ഫാറത്തിന് നിശ്ചയിച്ചിട്ടുള്ള വില സഹിതം മണിയോർഡർ ആയോ പണമായോ തിരുവനന്തപുരം 
സ്റ്റേഷനറി കൺട്രോളർക്ക് അപേക്ഷ നൽകേണ്ടതാണ്. ദർഘാസ് ഫാറം യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടില്ല . 
ദർഘാസ് തുറക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഫാറത്തിന്റെ വില്പന അവസാനിക്കുന്നതാണ്. ദർഘാസ് ഫാറത്തിന്റെ 
വിലയായി ചെക്ക്, തപാൽ സ്റ്റാമ്പ് തുടങ്ങിയവ സ്വീകരിക്കുകയോ ഫാറം വി . പി . പി. ആയി അയയ്ക്കുകയോ ചെയ്യുന്നതല്ല. 
ദർഘാസ് ഫാറത്തിന്റെ രണ്ടാം പകർപ്പ് വേണ്ടവർക്ക് നിശ്ചയിച്ച വിലയ്ക്ക് നൽകുന്നതാണ്. മുകളിൽ 6, 7 എന്നീ കോളങ്ങളിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന തുകയ്ക്കുള്ള സോൾവെൻസി സർട്ടിഫിക്കറ്റും നിരതദ്രവ്യവും ദർഘാസുകളോടൊപ്പം അടക്കം ചെയ്തിരി 
ക്കണം. ദർഘാസ് പരസ്യംചെയ്ത തീയതിക്കു ശേഷം ദർഘാസുകാരൻ താമസിക്കുന്ന താലൂക്കിലെ തഹശീൽദാർ നൽകിയ 
സോൾവെൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. സോൾവെൻസി സർട്ടിഫിക്കറ്റും നിരതദ്രവ്യവും ഹാജരാക്കിയിട്ടില്ലാത്ത ദർഘാ 
സുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 
Office of the Stationery Controller, 

| R . V AT S A L A , 
Thiruvananthapuram -695 033 

Controller of Stationery (in - charge). 


